Government of Kerala 
കേരള സർക്കാർ 

| 2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12 / 2009 - 2011 


OVEONM 


. കാ 


MENT OF 
न्य अपर 


( OF KER 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


31st August 2010 
2010 ആഗസ്റ്റ് 31 
9th Bhadra 1932 
1932 ഭാദം 9 


No. 

| | 34 
നമ്പർ 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ എഇ ( 3) 304 / 2009. 


2010 ആഗസ്റ്റ് 12. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃഷി വകുപ്പിന്റെ 1987 മോഡൽ 
റ്റാറ്റ 807 രജിസ്ട്രേഷൻ നമ്പർ കെ . സി . റ്റി. 9772 ആയിട്ടുള്ള 
വാൻ ( കൊല്ലം ജില്ലാ മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബ് 
ആ യി രുന്ന വാഹ നം ) പര സ്യ മായി ലേലം/ ദർഘാസ് 
വ്യവസ്ഥയിൽ വിൽപ്പന നടത്തുന്നതാണ്. 


രേഖപ്പെടുത്തിയിരിക്കണം. ലേലത്തിൽ പങ്കെടുക്കുന്നവർ അന്നേ 
ദിവസം 2 മണിക്കു മുൻപ് നിരതദ്രവ്യം അടച്ച് പേര് രജിസ്റ്റർ 
ചെയ്യേണ്ടതാണ്. പരസ്യ ലേലം 3 മണിക്ക് നടത്തുകയും 
അതിനുശേഷം ദർഘാസ് തുറക്കുന്നതുമാണ്. അന്നേ ദിവസം 
അവധിയാകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിനത്തിൽ ടി 
നടപടികൾ നടത്തുന്നതായിരിക്കും. 
- ദർഘാസിനോ ലേലത്തിലോ ഏറ്റവും ഉയർന്ന തുക 
രേഖപ്പെടുത്തുന്ന വ്യക്തി തുകയുടെ 17 , അപ്പോൾ തന്നെ 
അടയ്ക്കേണ്ടതാണ്. ലേലം ഉറപ്പിച്ച് ഉത്തരവ് കിട്ടി 10 ദിവസ 
ത്തിനകം ബാക്കി തുക നികുതി ഉൾപ്പെടെ അടച്ച് വാഹനം 
കൈപ്പറ്റേണ്ടതാണ്. 


ലേലവസ്ത - കെ . സി . റ്റി . 9772 വാൻ 

(റ്റാറ്റ 807 - 1987 മോഡൽ) 


നിരതദ്രവ്യം 


രൂപ 8, 000 . 


സ്ഥലം- - കൊല്ലം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം. 


സാധാരണ സർക്കാർ ലേലം/ക്വട്ടേഷനുകൾക്കുള്ള എല്ലാ 
നിയമങ്ങളും നിബന്ധനകളും ഇതിനും ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് ടി ആഫീസുമായി പ്രവർത്തി സമയങ്ങളിൽ 
നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ : 0474 2795434 


ലേലത്തീയതിയും സമയവും 15 - 9- 2010 , 3 മണി. 


- ദർഘാസ് സമർപ്പിക്കുവാൻ താൽപ്പര്യമുള്ളവർ വെള്ള 
കടലാസിൽ തയ്യാറാക്കിയ ദർഘാസ്, നിരതദ്രവ്യം ഡിമാന്റ് 
ഡാഫായി ഉള്ളടക്കം ചെയ്ത കവറിൽ, 15- 9-2010, 2 മണിക്ക് 
മുൻപായി സമർപ്പിക്കേണ്ടതാണ്. കവറിന് മുകളിൽ " കെ . സി. റ്റി . 
9772 വാൻ വിൽപ്പ ന ് ള്ള ദർഘാസ് എന്ന് 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കാവനാട്, 
കൊല്ലം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


